യേശുക്രിസ്തു 
മാത്രം രക്ഷിക്കുന്നു 


അവള്‍ ഒരു മകനെ പ്രസവിക്കും; നീ അവന്നു യേശു എന്നു പേര്‍ 
വിളിക്കേണം; അവന്‍ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളില്‍നിന്നു 
രക്ഷിക്കും. മത്തായി 1:21 


തന്റെ ഏകജാതനായ പുത്രനില്‍ വിശ്വസിക്കുന്ന ഏവനും 
നശിച്ചുപോകാതെ നിത്യജീവന്‍ പ്രാപിക്കേണ്ടതിന്നു ദൈവം 
അവനെ നല്‍കുവാന്‍ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 
യോഹന്നാന്‍ 3:16 


യേശു അവനോടു: ഞാന്‍ തന്നേ വഴിയും സത്യവും ജീവനും 
ആകുന്നു; ഞാന്‍ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കല്‍ 
വരുന്നില്ല. യോഹന്നാന്‍ 14:6 


മറ്റൊരുത്തനിലും രക്ഷയില്ല; നാം രക്ഷിക്കപ്പെടേണ്ടതിന്‌ 
ആകാശത്തിന്‍ കീഴില്‍ മനുഷ്യരുടെ ഇടയില്‍ മറ്റൊരു നാമവും 
നല്‍കപ്പെട്ടിട്ടില്ല. പ്രവൃത്തികള്‍ 4:12 


... തിരുവെഴുത്തുകള്‍ പ്രകാരം ക്രിസ്തു നമ്മുടെ പാപങ്ങള്‍ക്കുവേണ്ടി 
മരിച്ചു; അവന്‍ അടക്കം ചെയ്യപ്പെട്ടു എന്നും 


തിരുവെഴുത്തുകളനുസരിച്ച്‌ മുന്നാം ദിവസം 
ഉയിര്‍ത്തെഴുന്നേറ്റു എന്നും: 1 കൊരിന്ത്യര്‍ 15:3-4 പി 


അവന്റെ കൃപയുടെ ഐശ്വര്യത്തിനൊത്തവണ്ണം 
അവന്റെ രക്തത്താല്‍ നമുക്കു വീണ്ടെടുപ്പും 
പാപമോചനവും ഉണ്ടു, എഫെസ്യര്‍ 1] ന ൧൦൧ ൭ ഠാ സ്ധട: 15൧൦ ൧ധാ॥ട0ല 


ദനാ ദ॥ 3൦൧൭. 102 ദാ 


നാം.പൂര്‍ണ്ണമായി മനസ്സിലാക്കണ്ടേ 
നാല്‍ സത്യങ്ങളുണ്ട്‌: 


ക൭ൂദവെം നിങ്ങളഒ 
സ്നഹോികകുനനു. 


തന്റെ ഏകജാതനായ പുത്രനില്‍ വിശ്വസിക്കുന്ന ഏവനും 
നശിച്ചുപോകാതെ നിത്യജീവന്‍ പ്രാപിക്കേണ്ടതിന്നു ദൈവം 
അവനെ നല്‍കുവാന്‍ തക്കവണ്ണം ലോകത്തെ സ്‌നേഹിച്ചു. 
യോഹന്നാന്‍ 3:16 
കള്ളന്‍ വരുന്നത്‌ മോഷ്ടിക്കാനും കൊല്ലാനും 
നശിപ്പിക്കാനുമത്രേ. അവര്‍ക്കു ജീവന്‍ ഉണ്ടാകുവാനും അതു 
പൂര്‍ണ്ണമായി ലഭിക്കുവാനും വേണ്ടിയാണ്‌ ഞാന്‍ വന്നത്‌. 
യോഹന്നാന്‍ 10:10 

മനുഷ്യന്‍ സ്വഭാവത്താല്‍ പാപിയാണ്‌. 

അങ്ങന അവന്‍ ദവൈത്തില്‍ നിന്ന്‌ 
എ വര്‍േപട്ട്ടിരിക്കുന്നു. 
വ്യത്യാസമില്ല; എല്ലാവരും പാപം ചെയ്യുകയും ദൈവമഹത്യത്തില്‍ 
നിന്ന്‌ വീഴുകയും ചെയ്തു, റോമര്‍ 3:23 
പാപത്തിന്റെ കൂലി മരണം; എന്നാല്‍ ദൈവത്തിന്റെ ദാനം 
നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള 
നിത്യജീവനാണ്‌. റോമര്‍ 6:23 
എന്നാല്‍ ഭീരുക്കള്‍ക്കും, അവിശ്വാസികള്‍ക്കും, 
കൊല്ലപ്പെട്ടവര്‍ക്കും, കൊലപാതകികള്‍ക്കും, വ്യഭിചാരികള്‍ക്കും, 
മന്ത്രവാദികള്‍ക്കും, വിഗ്രഹാരാധകര്‍ക്കും, തീയുടെയും 
ഗന്ധകത്തിന്റെയും തടാകത്തില്‍ കിടക്കുന്ന എല്ലാവരോടും, 
അത്‌ രണ്ടാമത്തെ മരണമാണ്‌. വെളിപ്പാടു 21:8 


സ്വര്‍ഗത്തിലേക്കുള്ള ഏക വഴി 
യേശുക്രിസ്തുവാണ്‌. 
ഞാന്‍ വഴിയും സത്യവും ജീവനും ആകുന്നു. 
എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ 
അടുക്കല്‍ വരുന്നില്ല. യോഹന്നാന്‍ 14:6 
നമ്മെ ദൈവത്തോട്‌ കൂടുതല്‍ 
അടുപ്പിക്കുന്നതിനായി ക്രിസ്തുവും ഒരിക്കല്‍ 
നീതികെട്ടവര്‍ക്കുവേണ്ടി പാപം വഹിച്ചു. 
1 പത്രോസ്‌ 3:18 
പുത്രനില്‍ വിശ്വസിക്കുന്നവന്‍ നിത്യജീവന്‍ ഉണ്ട്‌, 
എന്നാല്‍ പുത്രനെ അനുസരിക്കാത്തവന്‍ 
ജീവനെ കാണുകയില്ല; ദൈവത്തിന്റെ കോപം 
അവന്റെമേല്‍ വീണു. യോഹന്നാന്‍ 3:36 


ത്ര നമ്മുട രക്ഷയ്ക്കായി കര്‍ത്താവായ 
യശോക്രിസ്തുവില്‍ നാം വിശ്വസിക്കണം. 
കൃപയാലാണ്‌ നിങ്ങള്‍ വിശ്വാസത്താല്‍ 
രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്‌; അതിനും കാരണക്കാരന്‍ 
നിങ്ങളല്ല; അത്‌ ദൈവത്തിന്റെ സമ്മാനമാണ്‌. പ്രവൃത്തികള്‍ 
ആരെയും പ്രശംസിക്കുന്നതിന്‌ കാരണമാകില്ല. 

എഫെസ്യര്‍ 2:8-9 


വിശ്വാസത്തോടെ ദൈവത്തോട്‌ ഈ പ്രാര്‍ത്ഥന പറയുക: 
കര്‍ത്താവായ യേശുവേ, എന്നോടുള്ള അങ്ങയുടെ വലിയ 
സ്നേഹത്തിന്‌ വളരെ നന്ദി. ഞാന്‍ ഒരു പാപിയാണെന്ന്‌ 
ഞാന്‍ സമ്മതിക്കുന്നു, ഞാന്‍ ക്ഷമ ചോദിക്കുന്നു. എന്റെ 
പാപങ്ങള്‍ക്കുള്ള ശിക്ഷ നല്‍കാന്‍ കുരിശില്‍ മരിച്ചതിന്‌ 
നന്ദി. മരിച്ചവരില്‍ നിന്നുള്ള നിങ്ങളുടെ പുനരുത്ഥാനത്തില്‍ 
ഞാന്‍ വിശ്വസിക്കുന്നു. ഇനി മുതല്‍, എന്റെ രക്ഷകനും 
രക്ഷകനുമായ അങ്ങയെ ഞാന്‍ വിശ്വസിക്കുന്നു. നിങ്ങളുടെ 
നിത്യജീവന്‍ എന്ന സമ്മാനം ഞാന്‍ സ്വീകരിക്കുകയും എന്റെ 
ജീവിതം അങ്ങേക്ക്‌ സമര്‍പ്പിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ 
കല്‍പ്പനകള്‍ അനുസരിക്കുന്നതിനും അങ്ങയുടെ ദൃഷ്ടിയില്‍ 
പ്രസാദിക്കുന്നതിനും എന്നെ സഹായിക്കേണമേ. ആമേന്‍. 


പുത്രനെ നോക്കുകയും അവനില്‍ വിശ്വസിക്കുകയും ചെയ്യുന്ന 
ഏവര്‍ക്കും നിത്യജീവന്‍ ഉണ്ടാകണമെന്നത്‌ എന്റെ പിതാവിന്റെ 
ഇഷ്ടമാണ്‌; അവസാന നാളില്‍ ഞാന്‍ അവനെ ഉയിര്‍പ്പിക്കും. 
യോഹന്നാന്‍ 6:40 

അന്ധകാരത്തിന്റെ ശക്തിയില്‍ നിന്ന്‌ നമ്മെ വിടുവിച്ച്‌ തന്റെ 
പ്രിയപ്പെട്ട പുത്രന്റെ രാജ്യത്തിലേക്ക്‌ നമ്മെ ഏല്‍പ്പിച്ച പിതാവിന്‌ 
സന്തോഷത്തോടെ നന്ദി പറയാന്‍. അവന്റെ രക്തത്താല്‍ 
നമുക്കു വീണ്ടെടുപ്പും അവന്റെ കൃപയുടെ ഐശ്വര്യത്തിനൊത്ത 
പാപമോചനവും ഉണ്ടു. കൊലൊസ്സ്യർ 1: 13-14 

തന്നെ സ്വീകരിക്കുകയും അവന്റെ നാമത്തില്‍ വിശ്വസിക്കുകയും 
ചെയ്യുന്ന എല്ലാവര്‍ക്കും ദൈവമക്കളാകാന്‍ അവന്‍ അധികാരം 
നല്‍കി. യോഹന്നാന്‍ 1:12 


